Reg. No . രജി. നമ്പർ 
KL / TV ( N ) /12 /12- 14 


Government of Kerala 
കേരള സർക്കാർ 

2012 


കേGOVERNO 


രള സർക 
NMENT OF 


ക്കാർ. പ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM, TUESDAY 


Vol . LVII 
വാല്യം 57 


No . 


| 
| 


14th August 2012 
2012 ആഗസ്റ്റ് 14 
23rd Sravana 1934 
1934 ശ്രാവണം 23 


No. | 33 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Stores Purchase 


Department of Museums and Zoos 

ദർഘാസ് പരസ്യം 


- 


നമ്പർ എം .ഇസഡ്. ( ജി )-931/2010 . 

2012 ആഗസ്റ്റ് 2. 
-- തിരു വ ന ന്ത പുരം മ്യൂസിയം മൃഗശാലയിലെ 
ബൊട്ടാ ണി ക്ക ൽ ഗാർഡ നിലെ ആ വശ്യ ത്തിലേക്കായി 
ചെടിച്ചട്ടികൾ സപ്ലെ ചെയ്യാൻ താൽപ്പര്യമുള്ളവരിൽ നിന്നും 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ചെടിച്ചട്ടികളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ 

ചുവടെ ചേർക്കുന്നു 
| 1. 10 ഇഞ്ച് (മൺച്ചട്ടി) 

1000 എണ്ണം. 
- 2. 12 ഇഞ്ച് (മൺച്ചട്ടി) 

500 എണ്ണം. 
ആർ. സി. സി . സിമന്റ് ചട്ടി 
ഉയരം 

- 50 സെ . മീ . 
താഴത്തെ ചുറ്റളവ് - 170 സെ . മീ. 
- വാവട്ടം 

- 190 സെ . മീ . 
ദർ ഘാ സു കൾ സ്വീക രിക്കുന്ന അ വ സാന തീയതി 
5- 9- 2012 - ന് 3 മണിവരെയാണ്. ടെൻഡറുകൾ സീൽ ചെയ്ത 
കവറിൽ സമർപ്പിക്കേണ്ടതും കവറിന് പുറത്ത് തിരുവനന്തപുരം 

ബൊട്ടാണിക്കൽ ഗാർഡ നി ലേക്ക് ചെടിച്ചട്ടികൾ സപ്ത 
ചെയ്യുന്നതിനുള്ള ദർഘാസ് എന്ന് എഴുതിയിരിക്കേണ്ടതുമാണ്. 
ദർഘാസുകൾ ഡയറക്ടർ, മ്യൂസിയം മൃഗശാലാ വകുപ്പ്, 
തിരുവനന്തപുരം- 695 033 എന്ന വിലാസത്തിൽ ആയിരിക്കണം 


നി 


അയയ് ക്കേ ണ്ട ത് . താമ സിച്ച് ലഭിക്കുന്ന ദർഘാ സു കൾ 
സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ അവ സമർപ്പിച്ചവരുടെയോ 
അ വർ രേഖാമൂലം ചു മ ത ല പ്പെ ടു ത്തിയ വരുടെ യോ 
സാന്നിദ്ധ്യത്തിൽ അന്നേദിവസം 3 . 30 - ന് ഡയറക്ടറുടെ 
ഓഫീസിൽവച്ച് തുറക്കുന്നതാണ്. 

ടെൻഡർ ഫോമുകൾ ആവശ്യമുള്ളവർ മ്യൂസിയം 
മൃഗശാലാ വകുപ്പ് ഡയ റ ക് ടറുടെ പേരിൽ അപേക്ഷ 
നൽകേണ്ടതും ടെൻഡർ ഫോമിന്റെ വിലയായ 400 
എസ്. റ്റി .- ഒടു ക്കേ ണ്ടതാ ണ്. ഈ തുക യാതൊരു 
കാരണവശാലും തിരികെ നൽകുന്നതല്ല . ടെൻഡർ ഫോമുകൾ 

കൈമാറാവു ന്ന തല്ല. ടെൻഡർ ഫോമു കൾ 3 - 9 - 2012 , 
5 മണിവരെ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. ടെൻഡർ 
ഫോമിന്റെ വിലയായി ചെക്ക്, പോസ്റ്റേജ് സ്റ്റാമ്പ് ഇവ സ്വീകരി 
ക്കു ന്ന ത ല്ല . കൂടാതെ ടെൻഡർ ഫോം വി . വി . പി . ആയി 
അയയ്ക്കു ന്നതല്ല. ദർഘാസിനോടൊപ്പം ക്വാട്ട് ചെയ്യുന്ന 
തുകയുടെ 1 % നിര ത ദ വ്യ മായി ഡയറക്ടറുടെ പേരിൽ 
മാറാവുന്ന ഡിഡി ആയി സമർപ്പിക്കേണ്ടതാണ്. 

ടെൻഡറിനോടൊപ്പം ആവശ്യമായ രേഖകളോ മതിയായ 
ഇ . എം . ഡി . യോ ഇല്ലാത്തവ ഏറ്റവും കുറഞ്ഞ നിരക്ക് ക്വാട്ട് 
ചെയ്തതാണെങ്കിൽപോലും നിരസിക്കുന്നതാണ്. ടെൻഡറുകൾ 


യാതൊരു കാര ണവും കൂടാതെ നിര സി ക്കാ നും മാറ്റി 
വയ്ക്കു ന്ന തി നു മുള്ള അധികാരം വകുപ്പ് ഡയറക്ടറിൽ 
നിക്ഷി പ് ത മാ ണ് . ടെൻഡർ ഉറ പ്പിച്ചു കിട്ടുന്നയാൾ 
- 5 ,000 - ന്റെ സെക രിറ്റി ഡെപ്പോസിറ്റ് നൽകേ ണ്ടതും 
-- 50 - ന്റെ മുദ്രപത്രത്തിൽ എഗ്രിമെന്റ് വയ്ക്കേണ്ടതുമാണ്. 
സയെഓർഡർ കിട്ടി രണ്ടു മാസത്തിനകം ചെടിച്ചട്ടികൾ 
സപ്ലെചെയ്യേണ്ടതാണ്. ഇതിനെക്കുറിച്ചുള്ള വിശദവിവരം 
ഡയറക്ടറുടെ ഓഫീസിൽ നിന്നും ഓഫീസ് സമയങ്ങളിൽ 
അറിയാവുന്നതാണ്. 


മ്യൂസിയം മൃഗശാലാ ഡയറക്ടറുടെ 
കാര്യാലയം, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
ഡയറക്ടർ. 


